Regn . No. KERBIL / 2012 / 45073 
- dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL / TV ( N )/634/ 2012 -14 


GOVERN 


കര 


9ള സർക്ക 


ക്കാർ, 


VMENT OF 


KERALA 


OF KEH 


tl cf Kk dov 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 1 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 നവംബർ 4 
4th November 2014 

1190 തുലാം 18 
18th Thulam 1190 
1936 കാർത്തികം 13 
13th Karthika 1936 


, 43 


Vol . III 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


Karunagappally Taluk 


ലേല പരസ്യം 
നമ്പർ ഡി1 - 3260 / 2010. 

2014 ഒക്ടോബർ 10 . 
അന ധികൃ ത മായ മണൽക ട ത്തു മായി ബന്ധപ്പെട്ട് 
കരു നാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളതും 
റഫീഖ്മുസലിയാർ, കോയിക്കൽ പുത്തൻവീട്, ഇടക്കുളങ്ങര 
എന്നയാളിന്റെ ഉടമസ്ഥതയിലുള്ളതുമായ കെ . എൽ. 04ജി 
5886-ാംനമ്പർവാഹനം ലേലം നടത്തുന്നതിന് കൊല്ലം ജില്ലാ 
കളക്ടറുടെഉത്തരവ് ലഭിച്ചതിന്റെഅടിസ്ഥാനത്തിൽ12 - 11 - 2014 
( 2004 നവംബർ മാസം 12 -ാം തീയതി പകൽ 11 മണിക്ക്) 
താലൂക്കാഫീസിൽ പരസ്യമായി ലേലത്തിൽ വെക്കുന്നതാണ്. 
കരുനാഗപ്പള്ളി തഹശീൽദാരോ അദ്ദേഹം ചുമതലടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ ലേല നട പടി കൾ നിർവ്വ ഹി ക്കു ന്ന 
തായിരിക്കും. 


ടി വാഹനം നിലവിൽ കരുനാഗപ്പള്ളി പോലീസിന്റെ 
ഉത്ത ര വാ ദി ത്വ ത്തിൽ സൂക്ഷിച്ചു വരു ന്നു . ലേല ത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അന്നേ ദിവസം 5,000 
( അ യ്യാ യിരം രൂപ) നിര ത ദ വ്യം കെട്ടി വ യ് ക്കേ ണ്ട തും 
കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളുടെ പേരിൽ 
ലേലം സ്ഥിരപ്പെടുത്തുന്നതുമായിരിക്കും. ലേലം പിടിക്കുന്ന 
ആൾ ലേല തുകയും നിയ മാ നു സൃത വിൽപ്പന 
നികുതിയുമടക്കം മൊത്തം തുക അന്നേ ദിവസം തന്നെ 
താലൂക്കാഫീസിൽ ഒടുക്കേണ്ടതുമാണ്. ലേലം സ്വീകരിക്കു 
ന്ന തിനോ തിര സ് രി ക്കു ന്ന തിനോ ഉള്ള അധി കാരം 
മേലു ദ്യോ ഗ സ്ഥ നിൽ നിക്ഷി പ് ത മാ യി രി ക്കും . ലേലം 
സ്ഥിരീകരിച്ചാൽ പത്ത് ദിവസത്തിനകം ടി വാഹനം സ്വന്തം 
ചെലവിൽ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. 
സാധാരണ സർക്കാർ ലേലത്തിനുള്ള എല്ലാ നിബന്ധനകളും 
ഈ ലേലത്തിനും ബാധകമായിരിക്കും. 

വാഹനത്തിന്റെ വിവരം - കെ എൽ- 04ജി - 5886. 


താലൂക്കാഫീസ്, 
കരുനാഗപ്പള്ളി. 


- ( ഒപ്പ്) 
തഹശീൽദാർ. 


